Reg . No . രജി. നമ്പർ 
KL/ TV ( N ) /12/ 2009 - 2011 


Government of Kerala 
- കേരള സർക്കാർ 

2010 


, l 


wa SRNMENTAL 


- 


സരാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No. 


Vol. LV 
വാല്യം 55 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


9th February 2010 
2010 ഫെബ്രുവരി 9 
20th Magha 1931 
1931 മാഘം 20 


നമ്പർ 


PART III 
Scheduled Caste Development Department 


ദർഘാസ് പരസ്യം 


LIST OF ITEMS 


നമ്പർ കെ1- 807 / 2009. 


2010 ജനുവരി 21. - 


St. 


Name of Furniture 


Quantity 
(Nos.) 


No. 


1 


Repairing of Teakwood Table Top 
| 120 x 75 cm. 


-- കേരള ഗവർണ്ണർക്കുവേണ്ടി കോഴിക്കോട് ഉത്തരമേഖല 
ടയിനിംഗ് ഇൻസ്പെക്ടറാഫീസിൽനിന്ന്, ഉത്തരമേഖല , 
കുറുവങ്ങാട് ( കോഴിക്കോട് ജില്ല ), ഐ . റ്റി . സി . യിലേക്ക് 

ഡോയിംഗ് ടേബിളും മറ്റ് ഫർണിച്ചറുകളും അറ്റകുറ്റപ്പണികൾ 
ചെയ്യു ന്ന തിന് പശ സ് മായ സ്ഥാപ ന ങ്ങ ളിൽനിന്നും 
പ്രത്യേകം പ്രത്യേകം സീൽവച്ച കവറുകളിൽ മൽസരാടിസ്ഥാ 
നത്തിലുള്ള ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ കെ1- 807 / 2009. 


2 


Repairing of Teakwood Table Top 
105 x 75 cm . 


3 


Repairing of Stool Top Mica and 
Plywood and Bracket 


അടങ്കൽ തുക 51,959 രൂപ. 
നിരതദ്രവ്യം - 1 %. 


4 


Repairing of Slop Table with Hinges 
Pad Lock and Bracket 


- 5 


Repairing of Teakwood Slop Table 
Top and Bracket 


ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 400 + നികുതി. 

ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 20- 2-2010 ഉച്ചയ്ക്ക് 2 മണി. 

ദർഘാസ് സ്വീക രി ക്കുന്ന അവസാന തീയതിയും 
സമയവും 22 - 2 - 2010 ഉച്ചയ്ക്ക് 2 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 22- 2- 2010 
വൈകുന്നേരം 3 മണി. 


- 6 


Repairing of Slop Table Side box, 
Top and Bottom 


7 


Repairing of Steel Almirah 


9th FEB. 2010 ] 


KERALA GAZETTE 


നിബന്ധനകൾ 


- 6. 


പൂരിപ്പിച്ച ടെണ്ടർ ഫോറങ്ങൾ ഇൻസ്പെക്ടർ ഓഫ് 
ട്രെയിനിംഗ്, ഉത്തരമേഖല , പട്ടികജാതി വികസന വകുപ്പ് 
സിവിൽ സ്റ്റേഷൻ, ബി- ബ്ലോക്ക്, 6- ാം നില , കോഴിക്കോട് 
എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതും കവറിന് 
പുറത്ത് ദർഘാസ് പരസ്യ നമ്പരും ഏത് സ്ഥാപനത്തി 
ലേക്ക് ഫർണിച്ചർ റിപ്പയർ ചെയ്യുന്നതിനുള്ള ടെണ്ടർ 
എന്ന് എഴുതേണ്ടതുമാണ്. ടെണ്ടർ ഫോറത്തോടൊപ്പം 
50 രൂപ വിലയുള്ള മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടി 
ഉള്ളടക്കം ചെയ്യേ ണ്ട തു മാ ണ് . വൈകിക്കിട്ടുന്ന 
ദർ ഘാ സു കൾ യാതൊരു കാര ണ വ ശാലും 
സ്വീകരിക്കുന്നതല്ല . 
പട്ടിക ജാതി വികസന വകുപ്പ് ഡയ റ ക ടറുടെ 
അംഗീകാരത്തിന് വിധേയമായി ടെണ്ടർ ഉറപ്പിക്കുന്നതാണ്. 
ഐ . ടി. സി. ട്രെയിനിംഗ് സൂപ്രണ്ട് പ്രസ്തുത ഫർണി 
ച്ചറുകൾ പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തിയ 
തിനുശേഷം മാത്രമേ ടി ഫർണിച്ചറുകൾ സ്വീകരിക്കു 
കയുള്ളു. 


ദർഘാസ് ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും 
തിരിച്ചു നൽകുന്നതല്ല . 
ടെണ്ടർ ദിവസം സർക്കാർ അവധി പ്രഖ്യാപിക്കുക 
യാണെങ്കിൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം ഇതേ 
സമയത്ത് ടെണ്ടർ നടത്തുന്നതായിരിക്കും. 
സർക്കാർ ടെണ്ടറുകൾക്കുള്ള എല്ലാ വ്യവസ്ഥകളും ഈ 
ടെണ്ടറിനും ബാധകമായിരിക്കും. 
ദർഘാസ് ഫോറത്തിന്റെ പകർപ്പിന് നിയമാനുസൃത 
വിലയായിരിക്കും. 
ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. 
ചെക്കുകൾ, പോസ്റ്റൽ ഓർഡറുകൾ ബാങ്ക് ഡാറ്റുകൾ 
മുതലായവ ദർഘാസ് ഫോറത്തിന്റെ വിലയായി സ്വീകരി 
ക്കുന്നതല്ല . ദർഘാസ് ഫോറങ്ങൾ വി . പി. പി . ആയി 
അയയ്ക്കുന്നതല്ല . 
പൂരിപ്പിച്ച ദർഘാസ് ഫോറത്തിനോടൊപ്പം സാധനങ്ങ 
ളുടെ മൊത്തം വിലയുടെ 1 % ( ഒരു ശതമാനം) നിരത 
ദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ്. 


11. 


ടെണ്ടർ ഒറ്റയ്ക്കോ കൂട്ടായോ റദ്ദാക്കുവാനോ നിരസിക്കു 
വാനോ ഉള്ള അധികാരം പട്ടികജാതി വികസന വകുപ്പ് 
ഡയറക്ടറിൽ നിക്ഷിപ്തമായിരിക്കും. 


ഉത്തരമേഖലാ ട്രെയിനിംഗ് 
ഇൻസ്പെക്ടറാഫീസ്, 
കോഴിക്കോട്. 


( ഒപ്പ്) 
ട്രെയിനിംഗ് ഇൻസ്പെക്ടർ. 


